           **  ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം **
           --------------------------------------------------    
                       നാലാം സർഗ്ഗം
                       ---------------------
               ( വൃന്ദാവന പ്രവേശം )
               --------------------------------    
 തദനന്തരമത്ര ഗോഷ്ടദേശേ 
 പദമെന്നുള്ളതു സൌഖ്യമല്ലമേലിൽ
 അശുഭങ്ങളനേകമുണ്ടു കാണ്മാ --
 നിതി ചിന്തിച്ചു തുടങ്ങി നന്ദഗോപൻ .          #1

 ഉപനന്ദനതായ ഗോപനപ്പോ --
 ളുപഗമ്യേദമുവാച നന്ദനോടായ് 
 " ശുഭമായൊരു ദേശമുണ്ടുപോലും 
  സുഭഗം തത്ര നമുക്കു വാസയോഗ്യം ."         #2 

" നനു നല്ലൊരു ഭാഗമുണ്ടു വൃന്ദാ --
 വനമെന്നിങ്ങനെ, മംഗലസ്ഥലം പോൽ.
 ഘനമാർഗ്ഗമതിക്രമിച്ചു ഗോവർ --
 ദ്ധനശൈലം പുനരെത്രയും മനോജ്ഞം . ".    #3

 " യമുനാപുളിനം മനോഭിരാമം
 രമണീയം കില സന്തതം വസിപ്പാൻ
 മമപക്ഷമിനിഗ്ഗമിക്ക നല്ലൂ
  സമമെല്ലാവരു " മിത്ഥമങ്ങുറച്ചാർ .             #4

 അതുനേരമശേഷവല്ലവന്മാ --
 രതിമോദേന തുനിഞ്ഞു കോപ്പുകൂട്ടി 
 ശകടങ്ങൾ കരേറി മോദമോടേ
 വികടാഘോഷമിയന്നു യാത്രയായി .            #5

 പശുപാലക ബാല വൃദ്ധരെല്ലാം 
 പശുവൃന്ദങ്ങളുംമംബുജാക്ഷിമാരും
 കൃശഗാത്രിയശോദ നന്ദഗോപൻ 
 ഭൃശമെല്ലാവരുമൊത്തു തത്ര ചെന്നാർ .      #6

 യമുനാതടകാനനേ മനോജ്ഞേ
 ഭവനം തീർത്തു വസിച്ചു വല്ലവന്മാർ
 അവനീതലമെങ്ങുമിത്ര നന്ന --
 ല്ലധിവാസോചിതമെന്നവർക്കു തോന്നീ .     #7

 ഒരുനാളഥ രാമകേശവന്മാ --
 രൊരുകൂട്ടം പശുപാലബാലരോടെ 
 തരസാ പശുജാലപാലനാർത്ഥം 
 പരിതോഷേണ ഗമിച്ചു കാനനാന്തേ .           #8

 കരസീമനി കങ്കണങ്ങൾ ചേർത്ത --
 ങ്ങരയിൽ ക്കിങ്ങിണിയും നിറച്ചുചാർത്തി 
 പുരികൂന്തലു പീലികോർത്തുകെട്ടി --
 പ്പരിചോടങ്ങെഴുന്നള്ളി ഗോപബാലൻ .       #9

 തളയും വളയും കിലുക്കി മെല്ലെ --
 ക്കളവേണുസ്വനവും മുഴക്കി മന്ദം 
 കളി പുഞ്ചിരി കൺവിലാസമോടേ 
 കളഗോപാലകബാലകൻ നടന്നാൻ .           #10

 സ്‍ഫടികത്തിനു തുല്യമാം ശരീരം
 ചടുലം നീലദുകൂലവും ധരിച്ചു
 പടുഭാവമിയന്നു മന്ദമന്ദം
 നടകൊണ്ടഥ രോഹിണീതനൂജൻ .              #11

 തരമായ വയസ്യരോടുകൂടി 
 ത്തരുമൂലങ്ങളിൽനിന്നു കേളിയാടി 
 തരുണാർക്കസമപ്രകാശകന്മാർ
 തരസാ ഗോക്കളെമേച്ചു സഞ്ചരിച്ചാർ .        #12

 യമുനാജലപാനമാശുകൃത്വാ 
 ഗമനായാസശമം  വരുത്തി നിത്യം
 കമനീയമതായ കാനനാന്തേ
 കമലാജാനികളിക്കു മദ്ദശായാം.                   #13

 ശിശുവാകിന കൃഷ്ണനെച്ചതിപ്പാൻ
 പശുവത്സാകൃതി പൂണ്ടു കംസദൂതൻ
 അസുരാധമനാശു തത്ര ചെന്നാ --
 നസുനാശത്തിനടുക്കയാലൊരുന്നാൾ.          #14

 കരുണാകരനങ്ങറിഞ്ഞു വേഗാൽ
 ചരണം രണ്ടുമുടൻ കരേ ഗൃഹീത്വാ 
 തരു തന്നിലടിച്ചു നിഗ്രഹിച്ചാൻ 
 തരസാ ദാനവനെ ത്രിലോക നാഥൻ .             #15

 ദിവി ദേവകൾ പുഷ്പവൃഷ്ടിചെയ്തു 
 ഭുവനാൂധീശനിലുള്ള ഭക്തിയോടെ 
 നവ സുന്ദരനിന്ദിരാ  മണാളൻ 
 ഭവനം പ്രാപ്യ ഭുജിച്ചു സുപ്തനായി .                 #16 

 ദിനനായകനങ്ങുദിച്ചനേരം 
 പുനരുത്ഥായ കുളിച്ചു വാസുദേവൻ
 നനുഭക്ഷണവും കഴിച്ചു മോദാൽ 
 വനയാനത്തിനു കോപ്പു കൂട്ടി നിന്നാൻ         #17

 പരിചോടു യശോദ താൻ വിളിച്ച --
 ങ്ങരികേ ചേർത്തു പുണർന്നു മന്ദമന്ദം 
 പുരികൂന്തലഴിച്ചു ഭംഗിയോടെ 
 തരസാ കെട്ടി മുഖാംബുജം മിനുക്കി             #18

 വലയങ്ങളണിഞ്ഞു പാണിയുഗ്‍മേ
 പുലിയൻ മോതിരവും ഗളാന്തരാളേ  
 മണികിങ്ങിണി കാഞ്ചിയും നിതംബേ
 മണമേറും കുസുമം ച കേശപാശേ                #19

 ചരണേ മണിനൂപുരം ധരിപ്പി --
 ച്ചരവിന്ദാക്ഷനെയങ്ങു യാത്രയാക്കി
 മുസലായുധ വേഷവും തഥൈവ 
 പ്രസഭം ചെയ്തിതുചിത്ത കൌതുകേന.          #20

 ധനുപാണിതലേ വഹിച്ചു ശൃംഗം
 പുനരോടക്കുഴലും വളഞ്ഞ കൊമ്പും
 പപശുപാലക ബാലരോടു കൂടി 
 ശിശുധേനുക്കളെയും തെളിച്ചു കൃഷ്ണൻ.         #21

 അടവീതട വീഥിയിൽക്കളിപ്പാൻ
 നടകൊണ്ടാനുടനഗ്രജേന സാകം
 അടിയാകിന പങ്കജേ വിളങ്ങും  
 പൊടികൊണ്ടാശു വനം  വിശുദ്ധമാക്കി .      #22

 മധുസൂദന പാദ രേണുസംഗാ --
 ലധികം ശോഭിതമായികാനനാന്തം 
 മധുമാരി ചൊരിഞ്ഞു,  പുഷ്പജാലേ 
 മധുപാളി മധുപാനവും തുടങ്ങി .                    #23

 മയിലും കുയിലും മദം തുടങ്ങി
 മുയലും മാനുകളും കളിച്ചു മേവി
 മലയും നിലയും മരങ്ങൾ പുല്ലും 
 കലയും പന്നിയുമേററമുല്ലസിച്ചു .                 #24

 ഹരിയും കരിയും വെടിഞ്ഞു വൈരം
 നരിയും പന്നിയുമൊന്നുപോലെയായി
 ഉരഗം ബത കീരിയും നിരന്നു 
 നരകാരാതി വനേ വസിച്ച കാലം .                  #25

 ബകരൂപമുടൻ ധരിച്ചെടുത്താ --
 നകതാരിൽക്കപടേന കോപിദൈത്യൻ
 നഖവും മുഖവും തുറിച്ച കണ്ണും 
 നിഖിലം ഭീതികരം ഗിരിപ്രമാണം .                #26

 ഗുഹപോലെ പിളർന്ന കൊക്കിനുള്ളിൽ 
 സഹസാവന്നു മുകുന്ദനെ ഗ്രസിച്ചാൻ 
 ദഹനന്നു സമാനമാം തദംഗം 
 വഹിയാഞ്ഞദ്ദനുസൂനു സന്ത്യജിച്ചാൻ.               #27

 പുനരമ്പൊടു കൊത്തുവാനടുക്കും 
 ദനുജൻ തന്നുടെ കൊക്കു കൈക്കലാക്കി 
 കുടിലാസുരനെക്കുശേശയാക്ഷൻ
 നടുവേ കീറിയെറിഞ്ഞു രണ്ടു ഭാഗേ .                 #28
 
 ബകവൈരിയുടേ ശിരസ്സിലപ്പോൾ 
 വികുചം കല്പകവൃക്ഷ പുഷ്പജാലം
 സുഖമോടു ചൊരിഞ്ഞു വാനവന്മാ --
 രഖിലം പ്രീതി കലർന്നു ജീവലോകം .                 #29

 നിജമാകിന മന്ദിരേ നിശായാം 
 സ്വജനത്തോടൊരുമിച്ചുറങ്ങി ബാലൻ 
 നിജബന്ധുജനാന്വിതൻ പ്രഭാതേ 
 നിജകൃത്യത്തിനു കാനനം പ്രപേദേ .                    #30

 പൊതിചോറുമെടുത്തു കൂട്ടുവാന --
 ങ്ങതിനുള്ളോരുപദംശവും വഹിച്ച് 
 മതിമോദമിയന്നു വല്ലവന്മാർ 
 ദിതിജാരിക്കു സഹായമായ് നടന്നാർ .                 #31

 ഉരഗാകൃതിയാമഘാസുരൻ താ --
 നൊരു ഭാഗേ വദനം പിളർന്നു നിന്നാൻ
 ഗുഹയെന്നു നിനച്ചു ഗോപവൃന്ദം 
 സഹസാ തന്മുഖകന്ദരേ കടന്നു .                          #32

 വിഷപാവകശക്തികൊണ്ടനേകം 
 വിഷമാവസ്ഥ പിണഞ്ഞുഴന്ന നേരം 
 വിഷയാർണ്ണവ കർണ്ണധാരനാകും
 വിഷഭൃന്നാശന കേതവും കടന്നാൻ .                  #33

 മുഖമാശു മുറുക്കിനാൻ പെരുമ്പാ --
 മ്പഖിലേശൻെറ വിനാശനം വരുത്താൻ 
 മുരവൈരി തദാ വളർന്നു കണ്ഠം
 വിരവോടങ്ങു പിളർന്നു നിഗ്രഹിച്ചാൻ .             #34

 അതുനേരമഘാസുരൻെറ ദേഹാ --
 ദതിയായിട്ടൊരു കാന്തി സംഭവിച്ചു 
 അതുചെന്നു മുകുന്ദദനോടു ചേർന്നു  
 കുതുകം കണ്ടു വണങ്ങിവാനവന്മാർ .               #35

 കബളങ്ങളെടുത്തു ഭുക്തിചെയ്താ --
 നബലാലാളനലോലനായ ബാലൻ 
 പ്രബലം മുരവൈരിതൻ വിലാസം
 സകലം കണ്ടജനൊന്ന  വിസ്മയിച്ചാൻ .               #36

 അഥ വത്സകുലം മറച്ചു പിന്നെ 
 പ്രഥിതം ഗോപകുലത്തെയും മറച്ചാൻ 
  പരമേഷ്ടി പരീക്ഷണാർത്ഥമായി 
 പ്പരമാത്മാവിനെ വഞ്ചനേന വെല്വാൻ .              #37

 ഹരിതാനഥ ഗോപ ഗോസമൂഹം 
 തരസാ നിർമ്മിതമാക്കി നിർവ്വിവാദം 
 ഒരു വത്സരമങ്ങതിക്രമിച്ചു 
 വിരവിൽത്തത്ര വിരിഞ്ചനാവിരാസീൽ .            #38

 ‍അനുരൂപ പദാർത്ഥവും വിശേഷാൽ
 പുനരുണ്ടായ പദാർത്ഥവും തദാനീം 
 അറിവാനരുതാഞ്ഞുഴന്നു നിന്നാൻ
 മറിമായത്തിനു മൂലമാം വിരിഞ്ചൻ .                    #39

 പുതുഗോകുല ഗോപജാലമെല്ലാ --
 മതുനേരം ബത വിഷ്‍ണുരൂപമായി 
 കടകം മകുടം കിരീടഹാരം 
 കടിസൂത്രം  വനമാല പീതചേലം.                        #40

 മകരാകൃതി കുണ്ഡലം മനോജ്ഞം 
 മഹിതം കൌസ്തുഭ ഹാരവത്സചിഹ്നം
 അരിശംഖഗദാസരോജമിത്ഥം 
 വിലസും നാലു ഭുജങ്ങളും  വിളങ്ങി .                  #41 

 അതിലൊന്നു നിജസ്വരൂപനാക്കി 
 സ്ഥിതിചെയ്താനഥ ദേവകീതനൂജൻ 
 അതു കണ്ടു വിരഞ്ഞു നിന്നനേകം
 സ്തുതി ചെയ്താനതി ഭക്തനാം വിരിഞ്ചൻ .            #42

" അചരങ്ങൾ ചരങ്ങളായതും നീ --
 യചലബ്രഹ്മവികാസമായതും നീ
 ക്വചിദസ്‍ഫുടരൂപനായതും നീ
 ക്വചന പ്രസ്‍ഫുടരൂപനായതും നീ "                   #43 

" പശുപക്ഷി മൃഗാദി ജാതിഭേദം 
 വശമാക്കിബ്ബഹുവിസ്തരിപ്പതും നീ
 ബഹുമാർഗ്ഗതങ്ങളായതെല്ലാം
 ബഹുധാ കത്രചിദസ്തമാക്കുവോൻ നീ . "          #44

 " ജഠരേ സചരാചര പ്രപഞ്ചം 
 ദൃഢമാക്കി സ്‍ഫുടതുംഗ ഭംഗിയോടേ 
 പ്രളയാംബുധി ചേർന്നു യോഗനിദ്രാ --
 മുളവാക്കുന്നതു മിന്ദിരാപതേ, നീ .".               #45

 " ജനനം മരണം വിപത്തു സമ്പ --
 ത്തഭിമാനം പരിഭൂതി ഭൂതി ലാഭം 
  അതിദുർഘടമായ മായകൊണ്ടു --
 ള്ളതിവിഭ്രാന്തി വരുത്തുമീശ്വരൻ നീ .".         #46

 " ഫലമൊന്നു  കുഴിച്ചു മണ്ണിലിട്ടാൽ 
 പല കൊമ്പും കവരങ്ങളും വിളങ്ങും 
 ചില പൊട്ടിമറിഞ്ഞു വീഴു, മപ്പോൾ
 ച്ചില വർദ്ധിച്ചു ഫലങ്ങളും പൊഴിക്കും ".         #47

 " അതുനേരമൊരഗ്നി വന്നുപററി
 സ്ഥിതമായുള്ളതു വെന്തു ഭസ്മമാകും 
 അതുപോലെ സമസ്തജന്തുവർഗ്ഗ --
 സ്ഥിതിയും നാശവുമീശ! നിൻ പ്രഭാവാൽ ."   #48

 " അയി ! ഞാനറിയാതെ കണ്ടു ചെയ്തോ --
 രപരാധം സകലം ക്ഷമിക്കവേണം .
 ഉപകാരവിധാനയോഗ്യനാം ഞാ --
 നപരാധം തവ ഹന്ത ചെയ്തുപോയേൻ ."             #49

 " അവതാരമിതെത്ര ശക്തിയുണ്ടെ --
 ന്നറിവാനീമറിമായമാചരിച്ചേൻ 
 ചെറുതല്ല ഭവാനതെന്നിദാനി --
 മറിയുന്നേനപരം ഗ്രഹിച്ചുകൂടാ ."                      #50

 " അറിയാമിതുമാത്രമത്രവാഴും
 മറിമാൻകണ്ണികൾ ചെയ്ത പുണ്യപൂരം 
 ഒരുമിച്ചു ജനിച്ച മൂർത്തിയല്ലോ 
 കരുണാവാരിധേ ! തവസ്വരൂപം ."                 #51
 
 വിധിവാക്കുകൾ കേട്ടു മാധവൻ താ --
 നധികം പ്രീതികലർന്നനുഗ്രഹിച്ചാൻ 
 ബഹുരൂപമതാശു സംഹരിച്ചാൻ 
 മഹനീയം ശിശുവിഗ്രഹം ധരിച്ചാൻ .              #52

 കബളാർദ്ധമിടങ്കരേ വഹിക്കും 
 കപടസ്വാമികുമാരനെ പ്രണമ്യ
 കമലാസനനഞ്ജസാ മറഞ്ഞാൻ 
 കമലാകാമുകനും പുരം ഗമിച്ചാൻ .            #53 

 ഒരു നാളഥ രാമനോടുകൂടി --
 ത്തരസാ താലവനം പ്രവിഷ്ടനായി 
 പരിചോടു മുദാ മുരാരിതാനും 
 പശുപന്മാരുമശേഷഗോക്കളോടെ.             #54

 അഥ താലഫലം കുലുക്കി വീഴി --
 ച്ചതു ഭക്ഷിച്ചു തുടങ്ങി വല്ലവന്മാർ
 അതുകേട്ടു കയർത്തു ധേനുകാഖ്യൻ
 ദിതിജൻ വന്നിതു ഗർദ്ദഭസ്വരൂപി                   #55

 അവനെക്കൊലചെയ്തു കാമപാലൻ
 ഭുവനത്രാണപരായണസ്വരൂപൻ 
 അതുനേരമവൻെറ ഭൃത്യവർഗ്ഗം 
 വിതതക്രോധഭരേണ വന്നടുത്തു .                 #56

 അവരാശു സൃഗാലവേഷമോടേ
 സമരം ചെയ്തിതുസാഹസപ്രിയന്മാർ .
 ബലനും ബത കൃഷ്ണനും രണാന്തേ 
 കൊലചെയ്താരമരാരി വൃന്ദമെല്ലാം .            #57

 ബഹുതാലഫലം ഭുജിച്ചു വേഗാൽ 
 ഗൃഹമാഗമ്യ വസിച്ചു ദേവദേവൻ .
 പുനരഗ്രജനെപ്പിരിഞ്ഞൊരുന്നാൾ
 വനഭാഗേ പശുമേച്ചു സഞ്ചരിച്ചാൻ .             #58

 ഉഗാധിപനായ കാളിയൻെറ 
 ഗരളം  കൊണ്ടതിരൂക്ഷമഗ്നി തുല്യം
 ഒരു ദിക്കിലഹോ കളിന്ദകന്യാ --
 ജലമെന്നുള്ളതറിഞ്ഞു  തത്ര ചെന്നാൻ .       #59

 പശുഗോപകുലം ജലം കുടിച്ചു  
 ഭൃശതാപേന തടേ മരിച്ചു വീണു 
 മധുവൈരി തദാ കടാക്ഷമാകും 
 സുധകൊണ്ടമ്പൊടു ജീവിയാഞ്ചകാര .        #60

 ബഹുപക്ഷികളംബരേ പറക്കു --
  ന്നളവിൽപ്പക്ഷമുടൻ കരിഞ്ഞുവീണു
 മഹിഷങ്ങൾ  ഗജങ്ങളെന്നു വേണ്ടാ 
 ബഹുധാ വാരി കുടിച്ചപായമായി .              #61 

 അതിസങ്കടമാശു കണ്ടനേരം 
 മതിപത്തേ  കനിവുള്ള വാസുദേവൻ
 അധിരുഹ്യ തദാ കടമ്പുതന്മേ --
 ലധിക പ്രാഭവമോടു തത്ര നിന്നാൻ .             #62  

 ഗരളാഗ്നിബലാൽ കരിഞ്ഞ വൃക്ഷം 
 തരസാ പൂത്തു തഴച്ചു ദൃഷ്ടമായി .
 യമുനാ സലിലേ കുതിച്ചു ചാടീ
 കമലാവല്ലഭനുല്ലസൽ പ്രമോദം .                #63  

 തിരമാലകളിൽക്കളിച്ചു മന്ദം 
 വിളയാടീടിന കൃഷ്ണനെ ഫണീന്ദ്രൻ
 ഗുരുകോപമണഞ്ഞു ചുററിമുററും 
 പരിദംശിച്ചിതു മർമ്മസന്ധിതോറും          #64

 പുളിനേ മരുവുന്ന ഗോപവൃന്ദം
 നളിനാക്ഷൻെറ ദശാവിശേഷമേവം
 അവലോക്യ വിലാപരോദമോടേ 
  വിവശീഭാവമിയന്നു നിന്നുഴന്നു .              #65

 അശുഭം ബത കണ്ടു  നന്ദഗോപൻ
 പശുപന്മാരുമശേഷനാരിമാരുും  
 ബലഭദ്രനുമാശുതത്ര വന്നാ --
 രലമിക്രീഡിതമെന്നു നിന്നുചൊന്നാർ .      #66

 ഫണിബന്ധമഴിച്ചു വാസുദേവൻ
 പണികൂടാതെ കരേറി  തീരഭാഗേ 
 ഫണിതൻ ഫണചക്രമേറി നിന്ന --
 ങ്ങണി നൃത്തങ്ങൾ തുടങ്ങി ഭംഗിയോടെ .  #67

 തളയും വളയും കിലുങ്ങുമാറ --
 ങ്ങിളകീ തൽപദപാണി താളമേളം 
 ലളിതം നടനം മനോഭിരാമം 
 കളസംഗീതകമംഗലം  വിളങ്ങി .                    #68

 വിറകൊണ്ടിതു കൊണ്ടൽ വേണിഭാഗേ 
 നിരകൊണ്ടീടിന കേകിപിഞ്ഛജാലം
 നിറമേറിന പീതമാം ദുകൂലം
 നിതരാമങ്ങിളകുന്നു നിർമ്മലാഭം .                #69

 അഴകേറിന ചാരുനാദമോടേ 
 കുഴലും പാണിതലേന വക്ത്രപത്മേ
 മധുരാധരസീമ്നി ചേർത്തുചേർത്ത --
 ങ്ങധികാനന്ദമമന്ദ ഗീതഘോഷം .                  #70

 ഉടനംബരവാസിദേവവൃന്ദം
 പടുഗാനസ്തുതിഘോഷതോഷമോടേ
 തുടിതാളമിടയ്ക്കയും മുഴക്കി 
 സ്‍ഫുടഭക്തി പ്രവണം വണങ്ങിനിന്നാർ .        #71

 തരസാമിത രാഗഭോഗമോടേ
 സുരനാരീജനനൃത്തവും തുടങ്ങി
 ഉരഗപ്രഭു കാളിയൻ മയങ്ങീ 
 ഗുരുഭാരേണ  ഫണങ്ങളും വണങ്ങീ .                #72

 ഫണിനായകഭാർയ്യമാരശേഷം
 പ്രണിപാതേന മുഹുർമ്മുഹു: സ്തുതിച്ചു 
 പ്രണവാദിക വേദസാരവാക്യം
 ക്ഷണമാകർണ്ണ്യ  തെളിഞ്ഞു വാസുദേവൻ .   #73

 അഥ സർപ്പശിരസ്സിൽ നിന്നിറങ്ങി 
 പ്രഥിത പ്രീതിരസേന ഗോപബാലൻ 
 ഉരഗാധിപനെക്കരേണതൊട്ട --
 ങ്ങരുൾ ചെയ്താനരുണാംബുജായതാക്ഷൻ.            #74

 " അയിനാഗപതേ ! നിനക്കു നിത്യം 
 മയി വിശ്വാസമഭംഗമായ് വരേണം 
 യമുനാസലിലം വെടിഞ്ഞു വേഗാൽ
  ഗമനം ചെയ്‍ക ഭവാൻ കുടുംബമോടേ ".            #75

" രമണീയതമം  സമുദ്രമദ്ധ്യേ
 രമണം നാമ വിശാലദേശമുണ്ടു് .
 അവിടേക്കു ഗമിക്ക കാളിയാ നീ --
 യവിടെ ബ്ഭൂരിസുഖം ഭവിക്കുമല്ലോ" .              #76

 " വിനതാസുതനെ ബ്ഭയപ്പെടേണ്ടാ 
 വിനയശ്രീഗുണമുള്ള കാളിയാ! നീ 
 തവ മൌലിഷുമൽപദങ്ങൾ കണ്ടാ --
 ലവനുണ്ടോ വിപരീതനായ് വരുന്നൂ ?".            #77

 അതുകേട്ടു നമസ്കരിച്ചു  പോയാ --
 നതുലപ്രീതി കലർന്നു നാഗരാജൻ 
 ഫണിനീജനവും ഹരിക്കുപട്ടും
 മണിജാലം  ച കൊടുത്തു സമ്പ്രതസ്ഥേ.         #78

 തദനന്തരമർക്കനസ്തമിച്ചു 
 വദനാബ്‍ജം ബതമങ്ങി പത്മിനീനാം 
 പ്രിയയോടു പിരിഞ്ഞു ചക്രവാകം 
 പ്രിയഭാവേന വരിഞ്ഞിതാമ്പലെല്ലാം .              #79

 ഭുവനേഷു നിറഞ്ഞിതന്ധകാരം 
 ഭവനം പുക്കു വസിച്ചു ഭീരുലോകം 
 അഭിസാരികമാരതംഗതാപാ --
 ലഭിതോ ഗൂഢഗതാഗതം തുടങ്ങി .                   #80

 സ്മരനും തരസാ കുലച്ചു വില്ലും 
 ശരവും കൈക്കലെടുത്തു കോപ്പുകൂട്ടി 
 വരവാണികളാത്മവല്ലഭൻെറ
 വരവും നോക്കി വസിച്ചു വാസഗേഹേ .              #81

 ഇതി രമ്യമതാം ദിനാവസാനേ 
 മതിമാനാകിയ ബാലവാസുദേവൻ 
 ജനനീ ജനകാഗ്രജാദി വൃന്ദം 
 കനിവോടങ്ങിന കൂടി യാത്രയായി .                  #82 

 '' ഇവിടെ സ്ഥിതിചെയ്‍ക നാമിദാനീം
 ഭവനേ ചെൽവതിനിന്നുനേരമില്ല ''
 ഇതി കൃഷ്ണഗിരാ വനാന്തരാളേ 
 ഹിതമോടങ്ങു ശയിച്ചു വല്ലവന്മാർ .                #83 

 തൽക്കാലം നാലുഭാഗങ്ങളിലളിപടല --
          ശ്യാമധൂമങ്ങളോടേ 
 പൊക്കത്തിൽക്കത്തിയെത്തീ സ്‍ഫുടമടവിതടേ
            കാട്ടുതീ കാററുമായി 
 വ്യാഘ്രം സിംഹം വരാഹം മഹിഷമിതി മഹാ --
            ജന്തുജാലങ്ങൾ വെന്തു 
 ശീഘ്രം നന്ദാദിഗോപാലക സവിധമടു --
           ത്തുച്ചകൈരുജ്ജ്വലിച്ചു .                        #84

 ഹാഹാ കഷ്ടം ശിവശിവ മഹാ --
           വഹ്നിവന്നിജ്ജനാനാം
 ദേഹാപായം വിവവൊടു വരു --
           ത്തീടുമെന്നത്തലോടേ 
 മോഹാലസ്യം പശുപനികരേ 
          തത്ര വർദ്ധിച്ചനേരം 
 സ്നേഹാധീശൻ മധുരിപു വിഴു --
          ങ്ങീടിനാനാശ്രയാശം .                             #85

 തദനു വിപിനവഹ്നിക്ലേശനാശേ വിവസ്വാ --
 നുദയഗിരി കരേറി പ്രൌഢമാവിർഭവിച്ചു . 
 മുദിതമതി മുകുന്ദൻ നന്ദവൃന്ദേനസാകം 
 സദനമനുഗമിച്ചാനുത്തമം തത്രരേമേ .            #86

                **  നാലാം സർഗ്ഗം സമാപ്തം **
               ******************************
